सत्यमेव जयते 


Government of Kerala 

കേരള സർക്കാർ 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009- 2011 


2011 


GOVERNN 


കേര 


ഷരള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


an,Tippay 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


4th October 2011 
2011 ഒക്ടോബർ 4 
12th Aswina 1933 
1933 ആശ്വിനം 12 


2011 ഒക്ടോബർ 4 


No. | 39 


വാല്യം 56 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 

മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 

അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
നമ്പർ ഡി . 3521/ 2011. 

2011 ആഗസ്റ്റ് 19 . ന്നതല്ല. 
കുന്നേൽ എഞ്ചിനീയേഴ്സ് ആന്റ് കോൺട്രാക്ടേഴ്സ് റീജിയണൽ 

( ഒപ്പ്) 
( പവറ്റ് ലിമിറ്റഡ് കൊച്ചി-16 - ന്റെ കീഴിൽ ജോലി നോക്കി ജോയിന്റ് ലേബർ 

വർക്കലൈൻ കോമ്പൻസേഷൻ 
വ ര മാ ര ക മായി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ കമ്മീഷണറുടെ കാര്യാലയം, 

കമ്മീഷണർ 
കെ . പി . ഉണ്ണികൃഷ്ണൻ, കുട്ടേഴത്ത്ളി, ചാരമംഗലംകര, എറണാകുളം. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 
മായി ത്തറ പി . ഒ .-വിന്റെ ആശിതർക്ക് തൊഴി ലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,79,120 (മൂന്നുലക്ഷത്തി 

നോട്ടീസ് 
എഴുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 

നമ്പർ WCC 394 / 2008. 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 

2011 ആഗസ്റ്റ് 24. 
നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി ആലപ്പുഴ ജില്ല , - ശ്രീ . മുഹ മ്മദ് റഫീഖ്, കൊണ്ടോട്ടി, മലപ്പുറം 
മായിത്തറ പി . ഒ ., കഞ്ഞിക്കുഴി വില്ലേജ്, ചാരമംഗലംകര, എന്ന തൊഴിലു ട മ യുടെ കീഴിൽ ജോലിനോക്കി വരവെ 
കൂട്ടേഴത്ത്വെളി, ( 1) ശീമതി സീതമ്മ ( ഭാ ര്യ ) , 

അ പ ക ട മു ണ്ടായി 2 - 6 - 2 007 -ാം തീയതി മ ര ണ മ ട ഞ്ഞ 
( 2 ) മാസ്റ്റർ ശ്രീകാന്ത് ( മൈനറായ മകൻ), ( 3) കുമാരി ശ്രീജ 

ശ്രീ . മുഹമ്മദ് ബഷീർ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
( മെ നറായ മകൾ) ( 4 ) ശ്രീ . പത്മനാഭപിള്ള ( പിതാവ്) 

നഷ്ടപരിഹാരം നൽകുന്നതിനായി ന്യൂ ഇന്ത്യാ അഷ്വറൻസ് 

കമ്പനി ലിമിറ്റഡ് 5 , 72, 850 ( അ ഞ്ചു ലക്ഷത്തി 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

എഴു പത്തിരണ്ടാ യി രത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം) 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 

- ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻ സ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കോമ്പൻസേഷൻ ആക്റ്റിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 

നിർവ്വചിച്ചപകാരം മരണമടഞ്ഞ ശ്രീ . മുഹമ്മദ് ബഷീറിന്റെ 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി ആശിത രായി ( 1) ശീമതി ഷബ് ന ( ഭാ ര്യ ) , 

ക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു (2 ) മാസ്റ്റർ ഷെബിൻ ബഷീർ (മകൻ), (3 ) ശ്രീമതി കദീസുമ്മ 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും - ( മാ താ വ് ), എന്നിവർ മാത്രമേയുള്ളു വെന്ന് കൊണ്ടോട്ടി 


4th OCT. 2011] 


LABOUR DEPARTMENT 


108 


അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാ ശ പ്പെടുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


MMIO WCC 73 /2004. 

2011 സെപ്റ്റംബർ 13. 
ശ്രീ . വി . ഗോപി, ചിറ്റൂർ, പാല ക്കാട് എന്ന 
തൊഴി ല ട മയുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അ പ ക ട മു ണ്ടാ യി 3 - 6 - 2003 -ാം തീയതി മ ര ണ മ ട ഞ്ഞ 
ശ്രീ . അനിൽകുമാർ എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ശ്രീ . വി . ഗോപി, 3,94, 119 
(മൂന്നുലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റിപത്തൊൻപത് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ ആക്റ്റിലെ 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് 
നിർവ്വചിച്ചപകാരം മരണമടഞ്ഞ ശ്രീ . അനിൽകുമാറിന്റെ 
ആശിതരായി (1) ശ്രീമതി ചന്ദ്രിക (ഭാര്യ) , ( 2 ) അനുഗ്രഹ 
(മകൾ) , ( 3 ) അ ന ഘ ( മ കൾ) , ( 4 ) അ രുൾജ ( മ കൾ) , 
( 5 ) ശ്രീമതി ഗോമതി അമ്മ (മാതാവ്), എന്നിവർ മാത്രമേ 
ഉള്ള ളു വെന്ന് നെന്മാറ അ സി സ്റ്റന്റ് ലേബർ ഓഫീ സർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും തെളിയി 

ക്കേ ണ്ട തുമാണ്. നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ WCC 35/ 2004, 

2011 സെപ്റ്റംബർ 16 . 
കു ന്നത്ത് പേപ്പർ മിൽ സ് , പാല ക്കാട് എന്ന 
തൊഴി ലു ട മ യുടെ കീഴിൽ ജോലിനോക്കി വര 
അ പ ക ട മു ണ്ടാ യി 2 - 9 - 2 003 -ാം തീയതി മ ര ണ മ ട ഞ്ഞ 
| ശ്രീ . വേലായുധൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി കുന്നത്ത് പേപ്പർ മിൽസ് 

പവറ്റ് ലിമിറ്റഡ്, 6 ,74, 6 9 6 ( ആറുലക്ഷത്തി 
എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്റ്റിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് 
നിർ വ്വ ചിച്ചപകാരം മര ണ മ ട ഞ്ഞ ശീ . വേലാ യു ധന്റെ 
- ആശ്രിതരായി ( 1) ശ്രീമതി ശാന്ത ( ഭാര്യ) , (2 ) അജിത (മകൾ) 
( വേ ലാ യു ധന്റെ മര ണ സ മ യത്ത് മെമ്പർ ആയിരു ന്നു ) , 
( 3 ) ഐശ്വര്യ മൈനർ മകൾ, ( 4) ശ്രീമതി പൊന്നു (മാതാവ്) , 
വീട് നമ്പർ 8/ 177, വലിയചള്ള, ഗോവിന്ദാപുരം പോസ്റ്റ്, ചിറ്റൂർ, 
പാല ക്കാട് എന്നിവർ മാ ത്രമേ യു ള ളു വെന്ന് നെന്മാറ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അ വ കാ ശ പ്പെടുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ ഓഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
വർക്ക്മെൻ കോമ്പൻസേഷൻ 

- കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


